





പ്രസാധകര്‍ 
ന്‍ര്‍നാഷണല്‍ വ 


സ്‌ 


ദ്ധ 


ബിക്കേഷന്‍ 


vu 


ഇസ്ലാം ഇ 


HADEES SAMAHARAM 


(Arbaeene Atfal, Chahle Hadeeth & Other Various Hadeeses) 


ഹദിസ്‌ സമാഹാരം 


(അര്‍ബഈനെ അത്ഫാല്‍, ചെഹ്ലെ ഹദീസ്‌, 


മറ്റു വിവിധ ഹദീസുകള്‍?) 


പ്രസാധകര്‍ 
ഇസ്‌ലാം ഇന്റര്‍നാഷണല്‍ പബ്ലിക്കേഷന്‍സ്‌ 


HADEES SAMAHARAM 
Malayalam Translation of Majmua Ahadees 
(Arbaeen Atfal, Chahale Hadees & other various Ahadees) 


Translationby: 11. Shamsuddin Kavassery 
Layout: T. Jamshad Mukkam 


Printed at: Aone Offset Printers,Kozhikode 


Publishedby: Islam International Publications 
Fort Road, Kannur - 1 


IstEdition: January 2018 
Copies: 1000 
Price: 25/- 


കുട്ടികള്‍ക്ക്‌ മന:പാഠമാക്കാന്‍ 
നാല്പത്‌ ഹദീസുകള്‍ 


അര്‍ബഈനെ 
അത്ഫാല്‍ 


തയ്യാറാക്കിയത്‌: 
ഹദ്റത്ത്‌ മീര്‍ മുഹമ്മദ്‌ ഇസ്മാഈല്‍ സാഹിബ്‌ 


സംശോധന: 


ഹദ്റത്ത്‌ മീര്‍ മുഹമ്മദ്‌ ഇസ്ഹാഖ്‌ സാഹിബ്‌ 


ആമുഖം 


ഹദ്റത്ത്‌ മീര്‍ മുഹമ്മദ്‌ ഇസ്മാഈല്‍ സാഹിബ്‌ 


തിരുനബി പറയുന്നു: ദീന്‍ പഠിപ്പിക്കാന്‍ ആരെങ്കിലും 
നാല്പത്‌ ഹദീസുകള്‍ മന:പാഠമാക്കിയാല്‍ അല്ലാഹു അ 
യാളെ ഖിയാമത്ത്‌ നാളില്‍ ദീനീജ്ഞാനികളുടെ കൂട്ടത്തില്‍ 
എഴുന്നേല്‍പ്പിക്കുന്നതും ഞാന്‍ അയാള്‍ക്ക്‌ വേണ്ടി ശി 
പാര്‍ശ ചെയ്യുന്നതും അയാള്‍ക്ക്‌ അനുകൂലമായി സാക്ഷ്യം 
നല്‍കുന്നതുമാണ്‌. 


ഈ പരിശുദ്ധ വചനങ്ങള്‍ക്കനുസൃതമായി ഞാനും നാല്‍ 
പത്‌ ഹദീസുകള്‍ സ്വരുക്കൂട്ടിയിരിക്കുകയാണ്‌. ഇവ മന 
സ്സിലാക്കുന്നതും മന:പാഠമാക്കുന്നതും സാധാരണക്കാര്‍ക്ക്‌ 
മാത്രമല്ല സ്ത്രീകള്‍ക്കും ചെറിയകുട്ടികള്‍ക്ക്‌ പോലും എളു 
പമാണ്‌. അതായത്‌ അധികം ഹദീസുകളും വെറും രണ്ട്‌ 
പദങ്ങള്‍ മാത്രമുളളവയാണ്‌. മൂന്ന്‌ പദങ്ങളുള്ളവയില്‍ ഒരു 
പദം ഉര്‍ദു അറിയുന്ന ആര്‍ക്കും എളുപ്പത്തില്‍ മനസ്സിലാ 
ക്കാവുന്നതാണ്‌. 


മേല്‍ നബിവചനത്തിനു പുറമേ 40 ഹദീസുകള്‍ സ്വരു 
ക്കൂട്ടുന്നവരെക്കുറിച്ചും Me™ സുവാര്‍ത്ത നല്‍കിക്കൊ 
ണ്ട്‌ പറഞ്ഞു: 


Ag റിക്ക്‌ Aa z % 


Py e തന്നു « Mc 1 z ae 
A 5 5 Sp Sa Lp Ga)! UF ല്‌ 


\ 





ആരെങ്കിലും തന്റെ മരണത്തിനു ശേഷം 40 ഹദീസുകള്‍ 
ബാക്കിയാക്കി പോയാല്‍ അയാള്‍ സ്വര്‍ഗത്തില്‍ എന്റെ 
കൂട്ടുകാരനായിരിക്കും. 


ഇക്കാരണം കൊണ്ടുകൂടിയാണ്‌ ഞാന്‍ ഈ ഹദീസുകളെ 
പുസ്തകരൂപത്തില്‍ പ്രസിദ്ധീകരിച്ചത്‌. അല്ലാഹു സ്വീകരി 
ക്കുമാറാകട്ടെ. ഈ സമാഹാരത്തെ ജനങ്ങള്‍ക്ക്‌ പ്രയോജന 
പ്രദമാക്കുമാറാകട്ടെ. ആമീന്‍. 


(നോട്ട്‌: ഹദ്റത്ത്‌ ശാഹ്‌ വലിയുല്ലാഹ്‌ യുടെ അര്‍ബഈ 
നില്‍ നിന്നുള്ള ഒരു ഹദീസും ഈ ഹദീസു സമാഹാരത്തി 
ല്‍ ചേര്‍ത്തിട്ടില്ല.) 


„I ha War 
Ga Ae ¢ Dies 


ഹദ്റത്ത്‌ സയ്യിദുല്‍ 
മുര്‍സലീന്‍ യുടെ 


നാല്പത്‌ ഹദിസുകൾ 


111 ഹദീസുകള്‍ 9 





Ze A G A 7 
| | «1 
(അദ്ദീനുന്നസ്വീഹഃ:) 
ദീനിന്റെ രത്നച്ചുരുക്കം നന്മ ആഗ്രഹിക്കലാകുന്നു. 

നന്മ സൃഷ്ടി ജാലങ്ങളെക്കുറിച്ചാണെങ്കിലും നബിയെക്കുറി 
ച്ചാണെങ്കിലും അല്ലാഹുവിനെക്കുറിച്ചാണെങ്കിലും ശരി. 
അതായത്‌ അല്ലാഹു സ്ഥാപിച്ചിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ 
പുരോഗതിക്കുവേണ്ടി പരിശ്രമിക്കുക, ദീനീ പ്രചാരണത്തി 
ല്‍ റസൂലിനെ സഹായിക്കുക, സൃഷ്ടികളോട്‌ അനുകമ്പ 


യോടെ വര്‍ത്തിക്കുക. 


ECE ടി .2 
(ഇജ്തനിബുല്‍ ഗളബ്‌.) 
കഠിന കോപത്തില്‍ നിന്നും വിട്ടുനില്‍ക്കുക. 


അതായത്‌ പൊതുവെ തെറിപറയുന്നതിനും കുഴപ്പവും കൊ 
ലയും ഉണ്ടാകുന്നതിനുംവരെ നിമിത്തമാകുന്നവ. 


nl v2 “wT 
AG ys >| 3 
(അദ്ദ സക്കാത്തക്കും) 


നിങ്ങള്‍ നിങ്ങളുടെ സക്കാത്ത്‌ കൊടുക്കുക. 


കാരണം സക്കാത്ത്‌ പാവപ്പെട്ടവര്‍ക്കുള്ള സഹായവും സമ്പ 


ത്തിനെ ശുദ്ധീകരിക്കുന്നതുമാണ്‌. 


2 a = A 
lad Kinl. 
a a 
(ഇഹ്ഫസ്‌ ലിസാനക്ക്‌.) 
നിന്റെ നാവിനെ സംരക്ഷിക്കുക. 


10 111 ഹദീസുകള്‍ 





കറ്റുകെട്ട, കളവ്‌, പരദൂഷണം, വഴക്കും വക്കാണവുമുണ്ടാ 
ക്കുന്ന കാര്യങ്ങള്‍, അശ്ലീലവും മോശവുമായ സംസാരങ്ങള്‍ 
എന്നിവയില്‍ നിന്ന്‌. 


൧ പി 
ALAS 5] ച്ചു = 
(അര്‍ഹാമുക്കും അര്‍ഹാമുക്കും) 


നിങ്ങളുടെ രക്തബന്ധുക്കള്‍ തന്നെയാണ്‌ 
നിങ്ങളുടെ കുടുംബക്കാര്‍. 


അതുകൊണ്ട്‌ തന്നെ മറ്റുള്ളവരെ അപേക്ഷിച്ച്‌ അവരെ സ 
ന്തോഷിപ്പിക്കുകയും നല്ലരീതിയില്‍ പെരുമാറുകയും സഹാ 
യിക്കുകയും വേണ്ടതാണ്‌. 


Ia r g ക്ക്‌ 
൭ 3 2 
ASAT ssl. 
(അര്‍ശിദു അഖാക്കും) 
സ്വസഹോദരന്‍ സന്മാര്‍ഗം ഉപദേശിക്കുക. 


അതായത്‌ അയാള്‍ നന്നാവാന്‍ അധ്യാപനവും ശിക്ഷണ 
വും ഉപദേശവും മുഖേന അയാളുടെ നന്മക്കുവേണ്ടി ശ്ര 
മിക്കുക. 


\ 
.> 


I 
ട്‌ 
(ഇശ്ഫഈ തൂജറു) 
ശിപാര്‍ശ ചെയ്യുവിന്‍, 
ശിപാര്‍ശക്കും പ്രതിഫലം കിട്ടുന്നതാണ്‌. 


| .7 


ao 


> 

v% 

. 
g 


ലോകത്ത്‌ ചിലകാര്യങ്ങള്‍ ശിപാര്‍ശകൊണ്ടാണ്‌ നടക്കുന്ന 
ത്‌. ഏതെങ്കിലും അര്‍ഹതപ്പെട്ട വ്യക്തിക്ക്‌ ശിപാര്‍ശ കാര 
ണം നന്മ ലഭിക്കുമെങ്കില്‍ മറ്റൊരാള്‍ക്ക്‌ അന്യായമാവാത്ത 
നിലയില്‍ ശിപാര്‍ശ ചെയ്യുന്നതില്‍ ഒരിക്കലും മടിക്കരുത്‌. 


111 ഹദീസുകള്‍ 11 


Ge L 14 
(അസ്ലിം തസ്ലം) 
നീ മുസ്‌ലിമാകുക (എങ്കില്‍ നീ എല്ലാ ദൂഷ്യത്തില്‍ 
നിന്നും തിന്മയില്‍നിന്നും നഷ്ടങ്ങളില്‍ നിന്നും) 
സുരക്ഷിതനാവുന്നതാണ്‌. 





അതുകൊണ്ട്‌ തന്നെയാണ്‌ ഇസ്‌ലാം സമാധാനത്തിന്റെ മത 
ao 


മെന്ന്‌ പറയപ്പെടുന്നത്‌. 
ക്ക 2 


(അത്വിഅ്‌ അബാക്ക്‌) 
നിന്റെ പിതാവിനെ അനുസരിക്കുക. 


പിതാവിനെ അനുസരിക്കുന്നത്‌ മക്കളെ സംബന്ധിച്ചിട 
ത്തോളം സൌഭാഗ്യം മാത്രമല്ല, യഥാര്‍ഥ ഗുണകാംക്ഷിയും 
പരിചയസമ്പന്നനും ആയതുകൊണ്ട്‌ അദ്ദേഹത്തെ അനു 
സരിക്കുന്നത്‌ ്രയോജനപ്രദവുമാണ്‌. 


A ok AG 9 
Am 9 | 10 


(ഇഅതകിഫ്‌ വസ്വും) 
ഇഅതികാഫ്‌ ഇരിക്കുക, കൂടെ നോമ്പും എടുക്കുക. 


അതായത്‌ നോമ്പ്‌ കൂടാതെ ഇഅതികാഫ്‌ സാധ്യമല്ല. 
മുഅ്‌ തകിഫ്‌ നോമ്പുകാരനായിരിക്കേണ്ടത്‌ അനിവാ 
ര്യമാണ്‌. അല്ലെങ്കില്‍ ഇഅതികാഫ്‌ നിഷ്പ്രയോജനമാണ്‌. 


12 111 ഹദീസുകള്‍ 


Ea vars A a7 





(അഅ്ലിനുന്നിക്കാഹ്‌) 
നിക്കാഹ്‌ വിളംബരപ്പെടുത്തുവിന്‍. 


അതായത്‌ ഒരുതരത്തിലുള്ള രഹസ്യവിവാഹവും അനുവദ 


നീയമല്ല. 
Said | A | .12 
“9 


(maoM) 
മുടിയെ ബഹുമാനിക്കുക. 
അതായത്‌ വൃത്തിയാക്കിയും ചീകിയൊതുക്കിയും വെക്കുക. 
താടിയും മീശയും വന്നു തുടങ്ങിയവരോട്‌ കുട്ടിക്കളെപ്പോ 
ലെ പെരുമാറരുത്‌. നരച്ച മുടിയുള്ള ആളെ അയാളുടെ ആ 
നര കാരണത്താല്‍ ആദരിക്കുക. 


Fd A ൧ R NZ 
pos lL Jue NJI a3 
(അല്‍ അഅമാലു ബില്‍ ഖവാതിം) 
കര്‍മങ്ങള്‍ അതിന്റെ പരൃവസാനത്തിലധിഷ്ഠിതമാണ്‌. 


കര്‍മങ്ങളുടെ പര്യവസാനം നല്ലതാണെങ്കില്‍ കര്‍മവും സ്വീ 
കാര്യയോഗ്യമാണെന്ന്‌ കരുതാം. അല്ലാത്തപക്ഷം അത്‌ ഗു 
ണ്രപരദമല്ല. 


ao E A Z A PA 
„a IL pha}! .14 
ao ao 


(രസ്ധീക്കും ബില്‍ ജാര്‍) 


111 ഹദീസുകള്‍ 13 





അയല്‍ക്കാരനോട്‌ നല്ല നിലയില്‍ പെരുമാറണമെന്ന്‌ 
ഞാന്‍ നിങ്ങളോട്‌ ഒസൃത്ത്‌ ചെയ്യുന്നു. 


നാഗരിക സംസ്കാരത്തിനും സമാധാന സംസ്ഥാപനത്തി 
നും വലിയൊരു മാര്‍ഗമാണ്‌ ഇത്‌. 


Jg AT pad 
ASS SST ൨. 


(അക്രിമു ഈലാദക്കും) 
തന്റെ മക്കളെ ആദരിക്കുക. 


എങ്കില്‍ മാത്രമേ മക്കളില്‍ ആത്മാഭിമാനം ഉണ്ടാവുകയും 
അവര്‍ തിയ്യ കാര്യങ്ങളില്‍ നിന്ന്‌ വിട്ടു നില്‍ക്കുകയും ചെയ്യു 
കയുള്ളൂ. എപ്പോഴും ടാ എന്ന്‌ പറഞ്ഞ്‌ സംബോധന ചെ 
യ്യുന്നത്‌ ശരിയല്ല. 


4 dC 

ne 2൮1. 
ao 

(അല്‍ അമാനത്തു ഇസ്‌.) 

വിശ്വസ്തത അന്തസ്സാണ്‌. 


വിശ്വസ്തരെ ലോകം ബഹുമാനിക്കുന്നു. എല്ലാ പ്രവാചക 
ന്മാരും ൭. വി ൧ Öl എന്ന്‌ വിളംബരപ്പെടുത്തിക്കൊ 
ണ്ട്‌ സമൂഹത്തില്‍ തങ്ങളുടെ അന്തസ്സ്‌ അംഗീകരിപ്പിച്ച 
വരാണ്‌. പിന്നെയാണ്‌ അവര്‍ക്ക്‌ സത്യസന്ദേശങ്ങള്‍ നല്‍ 
കിയത്‌. 


ge A x A 5 P A ar 
O ത്തി JG u j | .17 
(അല്‍ ഐമനു ഫല്‍ ഐമന്‍) 
വലതുഭാഗത്തുള്ളവന്‍ വലതുഭാഗത്തുള്ളവന്‍ തന്നെ. 


14 111 ഹദീസുകള്‍ 





സദസ്സില്‍ വലത്‌ ഭാഗത്തിരിക്കുന്നവര്‍ക്ക്‌ ചില കാര്യങ്ങളില്‍ 
മുന്‍ഗണനയുണ്ട്‌, അത്‌ മാനിക്കേണ്ടതാണ്‌. ഉദാ: ഭക്ഷണ 
വിതരണം, അഭിപ്രായമാരായല്‍ തുടങ്ങിയവ. 


TA le a 


(ബജ്ജിലുല്‍ മശായിഖ) 
പ്രായമുള്ളവരെ ബഹുമാനിക്കുക. 


കാരണം അവരുടെ അറിവും അനുഭവവും യുവാക്കളേക്കാള്‍ 
കൂടുതലായിരിക്കും. 


= 
N | 215% 49 
ad ow 


(തഅല്ലമുല്‍ യഖീന്‍) 
ദൃഡ്ഥജ്ഞാനം ആര്‍ജിക്കുവിന്‍. 


എല്ലാ കര്‍മങ്ങളുടേയും അടിസ്ഥാനം ദൃഡ്ജ്ഞാനത്തിലാ 
ണ്‌. വിശ്വാസത്തിന്റെ അവസാന ഘട്ടവും ദൃഡ്മജജ്ഞാന 
മാകുന്നു. ദൃഡ്മജജ്ഞാനമില്ലാത്ത മനുഷ്യന്‍ തന്റെ ആയുസ്സ്‌ 
അനാവശ്യമായി നഷടപ്പെടുത്തിക്കളയുകയും കര്‍മത്തി 
ന്റേയും വിശ്വാസത്തിന്റേയും ഉന്നത ഫലങ്ങളില്‍ നിന്ന്‌ 
പിന്തള്ളപ്പെടുകയും ചെയ്യുന്നു. 


ജക [SLE 3.20 
(തഹാദ്ദു തഹാബ്ദു) 


സ്നേഹം വര്‍ധിക്കുന്നതിനു വേണ്ടി പരസ്പരം 
ഉപഹാരങ്ങള്‍ കൈമാറുവിന്‍. 


പരസ്പരം സ്നേഹം വര്‍ധിപ്പിക്കാനുള്ള ഏറ്റവും ഫലവ 
ത്തായ മാര്‍ഗമാണിത്‌. 


111 ഹദീസുകള്‍ 15 





te 


= 
G Fd Sy N 2 \T 21 
ee 
(അത്തഅ്സിയത്തു മര്‍റ) 
അനുശോചനം ഒറ്റത്തവണ മതി. 


oS 


അതായത്‌ ആരെങ്കിലും മരണപ്പെട്ടാല്‍ ഒരു തവണ അവിടെ 
പോയി അനുശോചിക്കുന്നത്‌ തന്നെ മതിയായതാണ്‌. 
അല്ലാതെ കുടുംബക്കാരെല്ലാവരും ഒരുമിച്ചു കൂടി 40 ദിവസം 
വരെ അവിടെ നില്‍ക്കേണ്ടത്‌ അനിവാര്യമാണെന്നതുമൊ 
ക്കെ ബിദ്‌അത്തും അനിസ്‌ലാമികവുമാണ്‌. 


g ൧ 24 X A g 
7 
(അല്‍ ഖാലത്തു വാലിദ) 
മാതൃസഹോദരിയും മാതാവ്‌ തന്നെയാണ്‌. 


അതായത്‌ അവരേയും മാതാവിനെപ്പോലെ ആദരിക്കുകയും 
സേവിക്കുകയും വേണ്ടതാണ്‌. മക്കളുള്ള ഏതെങ്കിലും 
സ്ത്രീ മരണപ്പെട്ടാല്‍ അവരുടെ സഹോദരിയെ വിവാഹം 
കഴിക്കുന്നത്‌ മക്കള്‍ക്ക്‌ ഉമ്മയെ തിരിച്ചു ലഭിക്കുന്നതിന്ന്‌ 
സമാനമാണ്‌. 


Ss ക്ക്‌ | ഹി sī- ú 7 
55k ടട ES .23 


(അദ്ദുആഉ ഹുവല്‍ ഇബാദ) 
ദുആ തന്നെയാണ്‌ യഥാര്‍ഥ ആരാധന. 


ദുആയെ ആരാധനയില്‍ നിന്ന്‌ മാറ്റിനിര്‍ത്തുന്നവര്‍ വലിയ 
അബദ്ധത്തിലാണുള്ളത്‌. ദുആ മുഖേന ഒരാള്‍ അല്ലാഹുവു 
മായി ബന്ധം സ്ഥാപിക്കുന്നു. അതുകൊണ്ട്‌ ആരാധനയു 
ടെ അകക്കാമ്പ്‌ അഥവാ യഥാര്‍ഥ ആരാധന ദുആ ആ 
കുന്നു. 


16 111 ഹദീസുകള്‍ 





: 4 ee Pre Li 7 
| 55> UI Ac 5% US| .24 
(അദ്ദന്‍യാ മസ്റഅത്തുല്‍ ആഖിറ) 
ഇഹലോകം പരലോകത്തിന്റെ കൃഷിയിടമാണ്‌. 


അതായത്‌ ഇഹലോകത്ത്‌ വിതക്കുന്ന കര്‍മങ്ങളാണ്‌ 
പരലോകത്ത്‌ കൊയ്യുന്നത്‌. ഇവിടെ സത്ക്കര്‍മങ്ങള്‍ ചെ 
യ്താൽ പരലോകത്ത്‌ അതിന്റെ സദ്ഫലങ്ങള്‍ ലഭിക്കു 
ന്നതാണ്‌. 


nw re A A 3 
| m | 2 .25 
(mia) തസ്വിഹ്ഹു) 
നോമ്പ്‌ അനുഷ്ഠിക്കുക, ആരോഗ്യം നേടുക. 


നോമ്പിന്റെ ഒരു ഉദ്ദേശ്യം ആരോഗ്യ സംരക്ഷണമാണ്‌. അ 
ങ്ങനെ ശരീരത്തിലെ അനാവശ്യ ധാതുക്കള്‍ ഇല്ലാതാവു 
കയും ശരീരം നന്നാവുകയും ചെയ്യുന്നതാണ്‌. രോഗിയായ 
ഒരാള്‍ നോമ്പെടുത്തുകൊണ്ട്‌ ആരോഗ്യം നന്നാക്കിത്തീ 
GANA എന്നല്ല ഇതുകൊണ്ടുള്ള വിവക്ഷ. 


A 
ക്ക്‌ ao 
os 


(അല്‍ ഐനു ഹഖ്ഖ്‌) 
കണ്ണേറ്‌ യാഥാര്‍ഥ്യമാണ്‌. 


tes 


കണ്ണേറ്‌ ഹിപ്നോട്ടിസത്തിന്റെ ഒരു ഭാഗമാണ്‌. അതുകൊണ്ട്‌ 
തന്നെ അത്‌ നിഷേധിക്കുന്നത്‌ ഉചിതമല്ല. പക്ഷേ ഈ വി 
ഷയം വിശദീകരണമര്‍ഹിക്കുന്നു. ഇവിടെ അത്‌ സാധ്യ 
മല്ല. 


111 ഹദീസുകള്‍ 17 


Z on WNT 
La) all 27 
a 


(അസ്തബ്റു റിളാ) 
വിധിയില്‍ തൃപ്തിപ്പെടുന്നതിന്നാണ്‌ 
ക്ഷമ എന്നു പറയുന്നത്‌. 





ഒന്നും ചെയ്യാന്‍ കഴിയാത്തപ്പോള്‍ MINIs (ക്ഷമ) കൈ 
ക്കൊള്ളുകയാണെന്ന്‌ പറയുകയും എന്നാല്‍ ദൈവ 
വിധിയില്‍ നീരസമുണ്ടാവുകയും ചെയ്യുന്നതിനല്ല സ്വബിര്‍ 
എന്ന്‌ പറയുന്നത്‌. 


യഃ Sie a കപ്‌. 
(അല്‍ മുഹ്തകിറു 003900) 
വില കൂടുമ്പോള്‍ വില്‍ക്കാനായി ധാന്യം തടഞ്ഞുവെ 


ക്കുന്നവന്‍ ദൈവകാരുണൃത്തില്‍ നിന്ന്‌ 
വിദുരസ്ഥനാണ്‌. 


അത്തരം വ്യക്തി എല്ലാ മത സമൂഹത്തിന്റേയും ദൃഷ്ടിയില്‍ 
വാസ്തവത്തില്‍ ശപിക്കപ്പെട്ടവനാണ്‌. അവന്റേത്‌ ദുരുദ്ദേ 
ശ്യമാണ്‌. ആളുകള്‍ പട്ടിണികൊണ്ട്‌ മരിക്കാന്‍ തുടങ്ങു 
മ്പോള്‍ അധികം സമ്പാദിക്കാമെന്നാണയാള്‍ കരുതുന്നത്‌. 


ക 12 


(അല്‍ മുസ്‌ലിമു ee മുസ്ലിം) 
ഒരു മുസ്‌ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്‌. 
അതുകൊണ്ട്‌ തന്നെ മുസ്ലിംകള്‍ക്കിടയില്‍ സാഹോദ 
ര്യവും സ്നേഹവും ഉണ്ടായിരിക്കണം. വിശുദ്ധ ഖുര്‍ആനും 
ചി ൧) (വിശ്വാസികള്‍ സഹോദരങ്ങളാണ്‌) എന്ന്‌ 
പറഞ്ഞിരിക്കുന്നു. 


18 111 ഹദീസുകള്‍ 


A A 
9 z ൧ T 
= 7 
(അല്‍ മത്രനു ശഹീദ്‌) 
പ്ലേഗ്‌ ബാധിച്ച്‌ മരിക്കുന്നവന്‍ ശഹീദാണ്‌. 





അതായത്‌ പ്ലേഗ്‌ മൂലം മരിക്കുന്ന മുസ്ലിം ശഹീദ്‌ (രക്തസാ 
ക്ഷി) ആകുന്നു. കാരണം പ്ലേഗിന്റെ ബുദ്ധിമുട്ടുകള്‍ അയാ 
ളുടെ പാപങ്ങള്‍ക്ക്‌ പ്രായശ്ചിത്തമായി മാറുന്നു. 
A EN 
7) Fy) തി 9 ‘J .31 
(ലാ വസിയ്യത്ത ലി വാരിസ്‌) 
അനന്തരാവകാശികള്‍ക്ക്‌ വേണ്ടി ഒസൃത്ത്‌ 
ചെയ്യുന്നത്‌ നിഷിദ്ധമാണ്‌. 
അതായത്‌ ശരീഅത്ത്‌ അനന്തരാവകാശം നിശ്ചയിച്ചിട്ടുള്ള 
മകന്‍, പിതാവ്‌, ഭാര്യ തുടങ്ങിയവര്‍ക്ക്‌ അതില്‍ അധികം ഒ 
സ്ൃത്ത്‌ ചെയ്യുന്നത്‌ നിഷിദ്ധമാണ്‌. ശരീഅത്ത്‌ പിന്തുടര്‍ച്ച 
യായി നിശ്ചയിച്ചിട്ടുളള ഓഹരിയില്‍ അധികം ഒസ്യത്ത്‌ ചെ 
യ്യുന്നത്‌ അനുവദനീയമല്ല. എന്നാല്‍ അനന്തരാവകാശി 
അല്ലാത്ത സഹോദരി, സഹോദരന്‍, പത്രന്‍ തുടങ്ങിയവര്‍ 
ക്ക്‌ മൂന്നില്‍ ഒന്ന്‌ വരെ ഒസ്യത്ത്‌ ചെയ്യാവുന്നതാണ്‌. 
3 age 7 A DO A 
ടാ. (ട്‌ N) 132 
ao Cd 
(ലാ തഈദ്‌ ഫീ സദഖതിക്ക) 
നല്‍കിയ ദാനം തിരിച്ച്‌ വാങ്ങരുത്‌. 


ഒരിക്കല്‍ സ്വദ്ഖ(ദാനം) ആയി നല്‍കിയ വസ്തു തിരിച്ചു 
വാങ്ങുന്നത്‌ വില കൊടുത്തു കൊണ്ടാണെങ്കില്‍ പോലും 
അനുവദനീയമല്ല. ഒരാള്‍ സ്വദ്ഖയായി നല്‍കിയ സാധനം 
അയാള്‍ക്കല്ലാതെ മറ്റൊരാള്‍ക്ക്‌ സമ്മാനമായി നല്‍കാ 
വുന്നതാണ്‌. 


111 ഹദീസുകള്‍ 19 





9 7 നി 7 
i 5 9 5 S] 33 
(അന്നദമു തബ) 


ചെയ്ത പാപത്തില്‍ ലജ്ജിക്കുന്നതാണ്‌ 
യഥാര്‍ഥ പശ്ചാത്താപം. 


ലജ്ജയും നാണവും ഉണ്ടാകുന്നതുവരെ വാക്കുകള്‍ കൊ 
ണ്ടുള്ള പശ്ചാത്താപം ഒന്നുമല്ല. 


[ 
G 
ag 2 P 3 è % A | 
y— 1.34 
ക്ക്‌ e ക്ക്‌ 
ക്‌ 


(ഇജ്തനിബു കുല്ല മുസ്കിരിന്‍) 
എല്ലാത്തരം ലഹരി വസ്തുക്കളില്‍നിന്നും രക്ഷപ്പെടുക. 


കാരണം ഏത്‌ ലഹരിയും ആരോഗ്യത്തെ നശിപ്പിക്കുകയും 
ദുസ്വഭാവത്തിന്റെ അടിമയാക്കുകയും ബുദ്ധിമാന്ദ്യത്തിന്‌ 
കാരണമാവുകയും ചെയ്യുന്നു. 


A ക്ക്‌ 
ചിന്‍ 
(ലാ തതമന്നഉല്‍ മാത്‌) 
മരണം ആഗ്രഹിക്കരുത്‌. 


കാരണം മരണത്തിനു ശേഷം കര്‍മങ്ങളുടെ ശൃംഖല അവ 
സാനിക്കുന്നു. മരണം ആഗ്രഹിക്കുന്നവന്‌ അവസാനം ആ 
ത്മഹത്യ ചെയ്യാനുള്ള ചിന്ത ഉണ്ടാകാന്‍ സാധ്യതയുണ്ട്‌. 
മരണം ആഗ്രഹിക്കുന്നവന്‍ അല്ലാഹുവിന്റെ ഭൌതിക അനു 
ഗ്രഹങ്ങളോട്‌ നന്ദികേട്‌ കാണിക്കുന്നവനും തനിക്ക്‌ ഇവിടെ 
RER ഓദാര്യങ്ങളൊന്നും ഇല്ലെന്നു കരുതുന്ന 
വനും ആണ്‌. 


20 111 ഹദീസുകള്‍ 


ക്ക്‌ z, ee P 16 ക്ക്‌ 
ay ( j Js ച. 
(അസ്സലാമു ഖബ്ലല്‍ കലാം) 
സംഭാഷണം തുടങ്ങുന്നതിനു മുമ്പേ സലാം പറയുക. 





അതായത്‌ ആരെയെങ്കിലും കണ്ടുമുട്ടിയാല്‍ അല്ലെങ്കില്‍ 
ഏതെങ്കിലും സദസ്സില്‍ പോയാല്‍ ആദ്യം സലാം പറയുക. 
അതിനു ശേഷം മറ്റ്‌ കാര്യങ്ങള്‍ സംസാരിക്കുക. 


8 n_ re, rf Fun = 
൧൭൧ ച ച — 37 
(തറ്കു JD മഅസ്വിയഃ) 

ദുആ ഉപേക്ഷിക്കുന്നത്‌ പാപമാണ്‌. 
തന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹുവിന്‌ അറിയാമെന്നും അ 
തുകൊണ്ട്‌ അവനോട്‌ ചോദിക്കുന്നതും ദുആ ചെയ്യുന്നതും 
ശരിയല്ലെന്നും കരുതുന്നവര്‍ ചിന്തിക്കട്ടെ. 
C5 0). 

(സിന്‍ വര്‍ജിഹ്‌) 

അളന്നുകൊടുക്കുമ്പോള്‍ കൂടുതലായി കൊടുക്കുക. 


ഈ ഉപദേശം വിശിഷ്യാ കച്ചവടക്കാര്‍ക്കുള്ളതാണ്‌. നഷ്ടം 
വരുത്തുന്നതിനും തൂക്കം കുറവാക്കുന്നതിന്നും പകരം 
ഓദാര്യമെന്ന നിലക്ക്‌ അധികം അളന്ന്‌ കൊടുക്കുക. 


= 


Tula ജ്‌ A 
ലച! ഥ്‌ AW | 1.38 
(ഇത്തഖുല്ലാഹ ഫിന്നിസാഅ) 
സ്ത്രീകളുടെ കാര്യത്തില്‍ ദൈവത്തെ ഭയപ്പെടുക. 


111 ഹദീസുകള്‍ 21 





കാരണം അവര്‍ അബലകളും അനുഭവം കുറഞ്ഞവരും 
കല്പനകള്‍ അനുസരിക്കുന്നവരുമാണ്‌. ആയതിനാല്‍ അവ 
രുടെ അവകാശങ്ങളെ ഗനിക്കുകയും അവര്‍ക്ക്‌ നല്ല ശിക്ഷ 
ണം നല്‍കുകയും ചെയ്യുക. 


Sl; > IN ce Bad 
(ത്വലബുല്‍ ഹലാലി ജിഹാര്‍്‌) 


അനുവദനീയമായ ഉപജീവനം തേടുന്നതും 
ജിഹാദാണ്‌. 


പ്രത്യേകിച്ചും ഇക്കാലഘട്ടത്തില്‍ അനുവദനീയമായ ഉപ 
ജീവനം നേടുന്നത്‌ വളരെ പ്രയാസകരമാണ്‌. കള്ളക്കച്ച 
വടം, ചതി, വഞ്ചന, തട്ടിപ്പ്‌, വാഗ്ദാന ലംഘനം, അവകാശ 
ധ്വംസനം, വിശ്വാസവഞ്ചന എന്നിവ ഹലാലും, ഹറാമും 
തമ്മിലുള്ള വ്യതിരിക്തത തന്നെ ഇല്ലാതായിരിക്കും വിധം 
സര്‍വസാധാരണമായിരിക്കുന്നു, 


22 111 ഹദീസുകള്‍ 





ചെഹ്ലെ ഹദിസ്‌ 


(നാല്പത്‌ ഹദീസുകള്‍) 


San Jue 


കര്‍മങ്ങള്‍ ഉദ്ദേശ്യത്തില്‍ അധിഷ്ഠിതമാകുന്നു. 


> 2% AEs 3 > a? 
നച! 61 2 പി! .2 


ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ കണ്ണാടിയാകുന്നു. 


ച്ചി JE JIi. 


നന്മയെക്കുറിച്ചു മാര്‍ഗദര്‍ശനം നല്‍കുന്ന ആള്‍ 
അതു ചെയ്യുന്നവനെപ്പോലെയാണ്‌. 


Fr 2 ~ 772 222 4 > 
ASS Je cp dlse. 
വിശ്വാസിയുടെ വാഗ്ദാനം കയ്യില്‍ കിട്ടിയത്‌ പോലെയാണ്‌. 
Bin 2. കി മ്‌ AE å Aine 

ശില്പം 

ക്‌ or 

ഒരു വിശ്വാസി തന്റെ സഹോദരനോട്‌ മൂന്ന്‌ ദിവസത്തില 

ധികം ബന്ധം വിഛേദിക്കുന്നത്‌ അനുവദനീയമല്ല. 


111 ഹദീസുകള്‍ 23 





© 3, 2 © > 3, 2 7 
pdt GREE Y a AV Say .6 
ജനങ്ങളോടു നന്ദി കാണിക്കാത്തവന്‍ 


അല്ലാഹുവിനോടും നന്ദികാണിക്കുകയില്ല. 


ധ്‌ മി de 7 


സമുദായത്തിന്റെ നേതാവ്‌ അവരുടെ സേവകനാണ്‌. 


- 3? = 327? - 2% 
7% ൽ [ 


കേട്ടറിവ്‌ കണ്ടറിവ്‌ പോലെയല്ല. 


7 -27 23 a3 327 
dan al ) ൭൭൮൧ .9 
കാര്യങ്ങളില്‍ ഉത്തമമായത്‌ അതിന്റെ 
മധ്യനിലയിലുള്ളതാണ്‌. 


7 79 


YL dees .10 


സദസ്സുകള്‍ വിശ്വസ്തതയില്‍ അധിഷ്ഠിതമായിരിക്കണം. 
2#% Boe 2 "Sc 
cal ssa! 11 
നമസ്കാരം ദീനിന്റെ തുണാകുന്നു. 


sid ച 5.12 


ഏറ്റവും നല്ല കരുതല്‍ വിഭവം സൂക്ഷ്മത ആകുന്നു. 


? a 


1 2 


4 vow gh 2? 2 227 
IE FA RUDI > ഷി RUN 


കൊടുക്കുന്ന കൈ വാങ്ങുന്ന കൈയേക്കാള്‍ ശ്രേഷ്ഠമാണ്‌. 


24 111 ഹദീസുകള്‍ 





മ്‌ 7 å 232 3> K 
EN! 14 
മറ്റുള്ളവരില്‍ നിന്നും ഗുണപാഠം 

ഉള്‍ക്കൊള്ളുന്നവനാണ്‌ ഭാഗ്യവാന്‍. 


7 * ക. á 2 >% 
Leó or lie SA .15 
നമ്മെ വഞ്ചിക്കുന്നവന്‍ നമ്മില്‍ പെട്ടവനല്ല. 

w- 2 3G E nz CIT FR ATE 
dalana 9 gs രമ പ്രഷി Ib .16 
അറിവ്‌ നേടേണ്ടത്‌ ഓരോ മുസ്ലിം സ്ത്രീക്കും 
പുരുഷനും നിര്‍ബന്ധമാണ്‌. 


വി st oi ay 


യഥാര്‍ഥ ഐശ്വര്യം മനസ്സിന്റെ ഐശ്വര്യമാകുന്നു. 


ക N 


% 


å 7 7 
Ag ea 


ലജ്ജ അതൃന്തം നല്ലതാകുന്നു. 


moat > a, Boe 
Gj പ്രി! lew 19 


മുസ്‌ലിം ചീത്ത പറയുന്നത്‌ പാപമാകുന്നു. 


2 A 7 > vr ച Ge 
LE sun wld! .20 
ജനങ്ങള്‍ ചിര്‍പ്പിന്റെ പല്ല്‌ പോലെയാണ്‌ (ചേര്‍ന്നിരിക്കേണ്ടത്‌.) 


z 


7 7 á Ad 
പ്പ gh g bd! si) .21 
ഒരു കഷണം കാരക്ക ദാനം ചെയ്തിട്ടാണെങ്കിലും 
അഗ്നിയില്‍ നിന്ന്‌ രക്ഷപ്പെടുക. 


111 ഹദീസുകള്‍ 25 





1 = f 
കുറഞ്ഞതും a സമ്പത്ത്‌ ധാരാളമുള്ളതും 
അശ്രദ്ധനാക്കുന്നതുമായ സമ്പത്തിനേക്കാള്‍ ഉത്തമമാണ്‌. 


sd HDS sa bead 23 


ഉപഹാരം തിരിച്ചുവാങ്ങുന്നവന്‍ ഛര്‍ദിച്ചത്‌ 
തിന്നുന്നവനെപ്പോലെയാണ്‌. 


Say Isp „24 


ആപത്തുകള്‍ സംസാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. 


2 2 2 7 5 7 
osu ea ര്‌ | saw! .25 
തങ്ങളുടെ ആവശ്യങ്ങള്‍ക്കായി രഹസ്യമായി 
സഹായം തേടുക. 


യാ ൧ ൧... 


RE \ 26 
യുദ്ധം ഒരു അടവു തന്ത്രമാകുന്നു. 


E ചി .27 


അഭിപ്രായം ചോദിക്കപ്പെടുന്ന ആള്‍ 
വിശ്വസ്തനായിരിക്കണം. 


ച്ചി ol al (കി 28 


സ്വര്‍ഗം മാതാക്കളുടെ കാല്‍ കീഴിലാകുന്നു. 


26 111 ഹദീസുകള്‍ 





Ive 7 7 3 Pee A 
ya Sad aS @S ET lS) .29 
ഒരു സമുദായത്തിലെ ആദരണീയനായ വ്യക്തി 


നിങ്ങളുടെ അടുക്കല്‍ വന്നാല്‍ നിങ്ങള്‍ 
അദ്ദേഹത്തെ ബഹുമാനിക്കുക. 


. 77 2 3 22 വി 2 28 = 
DSW) oye gpa രാ! .30 
ഇഹലോകം വിശ്വാസിക്കു കാരാഗൃഹവും 

അവിശ്വാസിക്കു സ്വര്‍ഗവുമാണ്‌. 


s 2. 


Ir 77 > 2 
wi ചി .31 
പരസ്പരം സലാം പറയുന്നത്‌ വ്യാപിപ്പിക്കുക. 


മ ru. 2 II 
പ്ര © | jee 3 .32 
ബന്ധം വിച്ചേദിക്കുന്നവന്‍ സ്വര്‍ഗത്തില്‍ പ്രവേശിക്കുന്നതല്ല. 


പിക്‌. 


ദാരിദ്യം കുഫ്റായി പരിണമിച്ചേക്കാം . 


a raf 
nass 
മനുഷ്യന്‍ അയാള്‍ സ്നേഹിക്കുന്നവനോടൊപ്പമാണ്‌. 
623R L RD PAPP 
പുട്ടി .35 


തന്റെ യഥാര്‍ഥ നില മനസ്സിലാക്കുന്നവന്‍ നശിക്കുകയില്ല. 


111 ഹദീസുകള്‍ 27 





SY AS ili a Catal .36 
പാപത്തില്‍ നിന്നും പശ്ചാത്തപിക്കുന്നവന്‍ 


പാപം ചെയ്യാത്തവനെപ്പോലെയാണ്‌ 


6. 
7 7 


Le saan Sf 
പഥി dA cy വ്‌ +37 
വിശുദ്ധ ഖുര്‍ആന്‍ പഠിക്കുകയും പഠിപ്പിക്കുകയും 
ചെയ്യുന്നവനാകുന്നു നിങ്ങളില്‍ ഏറ്റവും ഉത്തമന്‍. 


77 a7 ce 4 2 3 > Se -ı- 223 > a? 
Oe ധി രി പ \ | .38 
ആരുടെ നാവില്‍ നിന്നും കൈയ്യില്‍ നിന്നും 


മറ്റു മുസ്ലിംകള്‍ സുരക്ഷിതരാണോ 
അവനാണ്‌ യഥാര്‍ഥ മുസ്‌ലിം 


Sis SAO IT 72 go 27 
Er ചി! ല്‌ si ര! .39 
കള്ളസത്യം വീടുകളെ വിജനമാക്കുന്നു. 
Mn; CAST 3 is ഴു .40 
nd) Co ASS ജര്‌ - 
താന്‍ ഇഷ്ടപ്പെടുന്നത്‌ തന്റെ സഹോദരന്‍ വേണ്ടിയും 


ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളില്‍ ആരും തന്നെ 
യഥാര്‍ഥ വിശ്വാസിയായിത്തീരുന്നതല്ല. 


28 


111 ഹദീസുകള്‍ 





വഖ്ഫെ ന സിലബസ്സില്‍ 
മന:പാഠമാക്കാന്‍ ഉള്‍പ്പെടുത്തിയിട്ടുള്ള മറ്റ്‌ 


ഹദീസുകള്‍ 


ne ns 


a SASSY 4 .1 
കരുണ ചെയ്യാത്തവനുമേല്‍ കരുണ ചെയ്യപ്പെടുന്നതല്ല. 
ചഃ പ്ല .2 
തന്റെ സമ്പത്ത്‌ സംരക്ഷിക്കുന്നതിനിടെ 
വധിക്കപ്പെടുന്നവന്‍ ശഹീദ്‌ ആകുന്നു. 


yes 
വൃത്തി വിശ്വാസത്തിന്റെ ഭാഗമാകുന്നു. 


A 
zur (IE 2 zer aKa 
Zus Allen E, 


വലതു കൈ കൊണ്ട്‌ ഭക്ഷിക്കുക, 
മുന്നിലുള്ള ഭാഗത്ത്‌ നിന്ന്‌ ഭക്ഷിക്കുക. 
ചി ച്ച. 
ചില കവിതകള്‍ യുക്തിഭ്രദവും 
ചില പ്രഭാഷണങ്ങള്‍ മാസ്മരികവുമാണ്‌. 


111 ഹദീസുകള്‍ 29 





ചുംച STS ലി .6 
ഉനഹങ്ങളില്‍ നിന്ന്‌ രക്ഷപ്പെടുക,തീര്‍ച്ചയായും 
ഈഹങ്ങള്‍ ഏറ്റവും വലിയ കളളമാകുന്നു. 
റ്‌ 1 G 2s ko, 7 Bah WO 2 Nn aen en to 
പച്ച PES ചച്ച ച്ച്‌ .7 
അസൂയയില്‍ നിന്ന്‌ രക്ഷപ്പെടുക, 
തീ വിറകിനെ എരിച്ചു കളയുന്നതുപോലെ 
തീര്‍ച്ചയായും അസൂയ നന്മകളെ എരിച്ചു കളയുന്നു. 

ചു Moe പ്രി. 
രാജ്യ സ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാകുന്നു. 
കച്ചി g 
ഏതെങ്കിലും വസ്തുവിനോടുള്ള നിന്റെ സ്നേഹം 
നിന്നെ അന്ധനും ബധിരനുമാക്കി മാറ്റുന്നു. 


ഓദാര്യം ചെയ്യുന്നവരോട്‌ സ്നേഹവും 
തിന്മ ചെയ്യുന്നവരോട്‌ വെറുപ്പും 
പ്രകൃത്യാ തന്നെ ഹൃദയത്തില്‍ ഉള്ളതാണ്‌. 


Ball al 11 


യാത്ര ദുരിതങ്ങളുടെ കഷ്ണമാകുന്നു. 


30 111 ഹദീസുകള്‍ 





തിരുനബിയുടെ 
സ്വരാവ ചിത്രം 


ഹദ്റത്ത്‌ അലി 
നബി തിരുമേനിയോട്‌ 
തിരുസുന്നത്തിനെക്കുറിച്ച്‌ 
ചോദിച്ചപ്പോള്‍ പറഞ്ഞ മറുപടി. 


fees 2-1 
G15 a 1 
അല്ലാഹുവിനെക്കുറിച്ചുള്ള അറിവാണ്‌ എന്റെ മൂലധനം. 
pe Ps 
ool Saal .2 
ബുദ്ധി(യുക്തി)യാണ്‌ എന്റെ ദീനിന്റെ അടിസ്ഥാനം. 
ule 3 


സ്നേഹമാണ്‌ എന്റെ അടിത്തറ. 


111 ഹദീസുകള്‍ 31 





z ൧ G > 
ജിജ്ഞാസയാണ്‌ എന്റെ വാഹനം. 
glS s .ട 
ദൈവസ്മരണയാണ്‌ എന്റെ സല്ലാപ്രപിയന്‍. 
24 2 ow 2 

i Eo 6 
SHS ARES 


ആത്മവിശ്വാസമാണ്‌ എന്റെ ഭണ്‍ഡ്മാരം. 


മഃ 7 


ദുഃഖമാണ്‌ എന്റെ കൂട്ടുകാരന്‍. 
EK slats -8 
വിജ്ഞാനമാണ്‌ എന്റെ ആയുധം. 
Gls alle 9 
ക്ഷമയാണ്‌ എന്റെ പുതപ്പ്‌. 


കി. 


സംതൃപ്തിയാണ്‌ എന്റെ സമ്പത്ത്‌. 


Bias m 


വിനയമണ്‌ എന്റെ അഭിമാനം. 


oss 


3 56 ക്ക്‌ 
രാധ; -12 


ഭയഭക്തി(സുക്ഷമത)യാണ്‌ എന്റെ തൊഴില്‍. 


32 111 ഹദീസുകള്‍ 





3 Bent .13 
ദൃഡ്ജജ്ഞാനമാണ്‌ എന്റെ ശക്തി. 
a AL we 
aes Buus .14 


സത്യസന്ധതയാണ്‌ എന്റെ ശുപാര്‍ശകന്‍. 


അനുസരണമാണ്‌ എന്റെ കുലീനത. 


Ss a 


അതൃദ്ധാനമാണ്‌ Bu പ്രകൃതം. 


Sa EAST 3 
നമസ്കാരത്തിലാണ്‌ a കണ്‍കുളിര്‍മ. 
ശേ. 
ദൈവസ്മരണയിലാണ്‌ എന്റെ ഹൃദയത്തിന്റെ മധുരഫലം. 
a3 r we > 
HY % .19 
എന്റെ a എന്റെ വേവലാതി. 
a Q ECT: 3353 .20 
പ്രതാപവാനും അന്തസ്സുടയവനുമായ 


എന്റെ റബ്ബിലേക്കാണ്‌ എന്റെ ആഗ്രഹം. 


അശ്ശിഫാ By ഇയാളിബ്നു മൂസാ പേജ്‌ 81 
അവലബം: 
ശമാഇലെ മുഹമ്മദ്‌ By അബ്ദുസ്സമീ ഖാന്‍, റബ്വ. 


